Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


കമ 


TUDO 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 10 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ആഗസ്റ്റ് 10 
10th August 2021 
1196 കർക്കടകം 25 
25th Karkadakam 1196 


നമ്പർ 


32 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ശാവണം 19 
19th Sravana 1943 


PART 


III 


Police Department 


ലേപ്പരസ്യം 


നമ്പർ ഇ3-1171212021 റ്റി . 

2021 ആഗസ്റ്റ് 2 . 
തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ 
അ ധീ ന ത യി ൽ മ ല യിൻ കീഴ് പോലീസ് സ്റ്റേഷൻ 
കോമ്പൗണ്ടിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഓരോന്നു 
വീതം പുളി , പാല , മഞ്ഞണാത്തി , പെരു മരം , ആഞ്ഞിലി 
എന്നീ 5 മരങ്ങൾ ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നതിനായി 
25-8-2021 രാവിലെ 11 മണിക്ക് പരസ്യമായി ലേലം ചെയ്ത 
കൊടു ക്കാൻ തീരു മാ നിച്ചി രിക്കു ന്നു . ടി ല ല ത്തിൽ 
പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ 

ദിവസം 
കൃത്യസമയത്ത് ലേല സ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നിരതദ്രവ്യമായി 
? 1,500 ( ആയിരത്തി അഞ്ഞൂറ് മാത്രം ) കെട്ടിവയ്ക്കേണ്ടതുമാണ് . 


തന്ന 


ലേ ല 


ദർഘാസുകൾ ലേലത്തിനുശേഷം തുറക്കുന്നതും യുക്തമെന്ന് 
തോന്നുന്നപക്ഷം ലേലത്തിലോ ദർഘാസിലോ ഏതിലാണോ 
തുക കൂടു തൽ ആയ തിൽ ലേലം താൽക്കാലിക മായി 
സ്ഥിരപ്പെടുത്തുന്നതുമായിരിക്കും . 

ഇപ്രകാരം ലേലം ഉറപ്പിച്ചു കിട്ടുന്നവർ ലേലത്തുകയുടെ 
പകുതി ലേലസ്ഥലത്ത് വച്ചുതന്നെ അടയ്ക്കേണ്ടതും ബാക്കി 
തുകയും ലേലത്തുക യുടെ 5 % വന വികസന നികുതിയും 
അപകാര മുള്ള ആകെ തുകയുടെ 18 % ജി . എ സ്.ടി. - യും 
ഉൾപ്പെടെ ലേലം ഉറപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചാലുടൻ 

അട യ്ക്കേ ണ്ടതും മരം സ്വന്തം ചില വിൽ മുറിച്ചു 
മാറ്റേണ്ടതുമാണ് . 

പ്ത നിബ ന്ധ ന കൾക്ക് വിപ രീത മായി ലേലം 
കൊണ്ടയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക 
സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും പുനർ ലേലം നടത്തുന്നതു 
മാ യി രിക്കും . പുനർ ലേല ത്തിൽ എന്തെങ്കിലും നഷ്ടം 
സംഭവിക്കുക യാ ണ ങ്കിൽ ആയത് ടിയാ നിൽ നിന്നും 
ഈടാക്കു ന്ന തും മുൻതുകയേക്കാൾ കൂടുതൽ കിട്ടിയാൽ 
ആയതിന്മേൽ ടിയാന് യാതൊരുവിധ അവകാശവും ഉണ്ടായിരി 
ക്കുന്നതുമല്ല . മേൽപ്പറഞ്ഞ മരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ 
മലയിൻകീഴ് ISHO- യുടെ അനുവാദത്തോടെ 

രാവിലെ 10 - നും 
5 - നും ഇടയ്ക്ക് പരിശോ ധിക്കാ വു ന്ന താ ണ് . യാതൊരു 
മുന്നറിയിപ്പും കൂടാതെ ഈ ലേലം റദ്ദാ ക്കു ന്ന തിനും 
അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള അധികാരം തിരുവനന്തപുരം 
റൂറൽ ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ് . 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സീൽ 
ചെയ് ത ദർഘാ സു കൾ നേരിട്ടോ തപാൽ മാർഗ്ഗമാ 
24-8-2021 -ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപായി 
തിരു വ ന ന്ത പുരം റൂറൽ ഡി . എച്ച് . ക . ക്യാമ്പ് 
അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ ഓഫീസിൽ കിട്ട ത്തക്ക വണ്ണം 
നൽകാ വുന്ന താ ണ് . ദർ ഘാ സിനൊപ്പം ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും തിരുവനന്തപുരം റൂറൽ ജില്ലാ 
പോലീസ് മേധാ വി യുടെ പേരിൽ മാറാ വുന്ന നിശ്ചിത 
തുകയ്ക്കുള്ള ഡിമാന്റ് ഡാറ്റ് അടക്കം ചെയ്യേണ്ടതാണ് . 


District Police Office , , 
Thiruvananthapuram Rural . 


MADHU , P. K. IPS . , 
District Police Chief . . 


Gaz . No. 32 / 2021 / DTP ( Police ) . 


595 


1st MAY 2018 ] 


POLICE DEPARTMENT 


74 


കാരണം കാണിക്കൽ നോട്ടീസ് 


നമ്പർ എച്ച്2-449142020 കെ . 


2021 ജൂൺ 8 . 


അച്ചടക്ക നടപടി - ശ്രീ . സജി മാത്യു ( PEN : 169444 ) 
CPO K 6325 - ന് എതിരെയു ള്ള ത് - വാ ച്യാ ന്വേ ഷണം 
തീർപ്പ് കല്പിക്കുന്നതിലേക്ക് കാരണം കാണിക്കൽ നോട്ടീസ് 
നൽകുന്നത് സംബന്ധിച്ച് : 
( 1 ) 3-8-2020 -ാം തീയതിയിലെ No. DHQ / 237720 / AC / K 

നമ്പരായി അസിസ്റ്റന്റ് കമാണ്ടന്റ് കോട്ട യ ത്തിന്റെ 

റിപ്പോർട്ട് . 
( 2 } ഈ ഓഫീസിലെ A5 ( a ) 43697/2020 നമ്പർ ഫയൽ . 
( 3 ) G. 0. ( Rt . ) No. 260 / 2005 / Home dated 28-1-2005 . 
( 4 ) G. 0. ( Rt ) No. 1389 / 2010 / Home dated 20-4-2010 . 


സൂചന ഫയലും അ നു ബ ന്ധ രേ ഖ കളും ഞാൻ 
സസൂക്ഷമം പരിശോധിച്ചിരുന്നു . അച്ചടക്കം പരമപ്രധാനമായ 
പോലീസ് സേന യിലെ ഉത്ത ര വാദ പ്പെട്ട ഒരു പോലീസ് 
ഉദ്യോസ്ഥനായ CPO K 6325 ശ്രീ . സജി മാത്യുവിന്റെ മേപ്പടി 
( പവർത്തി അതീവ ഗു രു ത ര മായ അച്ചടക്ക ലം ഘ നവും 
പെരുമാറ്റദൂഷ്യ മാണെന്നും നിങ്ങൾ മേലധികാരികളുടെ 
ഉത്തരവിനെ തീർത്തും അവഗണിച്ചിട്ടുള്ളതുമാണെന്നും എനിക്ക് 
പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ 1958 - ലെ 
കേരളാ പോലീസ് വകുപ്പ് അന്വേഷണവിചാരണയും ശിക്ഷയും 
അപ്പീലും സംബന്ധിച്ച നിയമത്തിലെ ആറാം വകുപ്പ് പ്രകാരം 
നിങ്ങൾക്കു തി രായ മേൽപ്പടി ആ രോ പ ണ ങ്ങ ളി മേൽ 
വിശദമായ ഒരു വാച്യാന്വേഷണം നടത്തി ശിക്ഷാനടപടി 
കുറിപ്പുകൾ സമർപ്പിക്കുന്നതിന് ടി നിയമത്തിലെ 8 ( i ) ( iii ) 
വകുപ്പ് അ നു സ രിച്ച് പൊൻകുന്നം ഇൻസ്പെക്ടർ 
എസ് . എച്ച് . ഓ - യെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സൂചന ( 6 ) 
പ്രകാരം ഉത്തരവായിരുന്നു . 


( 5 } Order No. E6-45285 / 2015 / PHQ dated 21-4-2015 . 


( 6 ) 


27-10-2020 -ാം തീയതിയിലെ H2-44914 / 2020 / K നമ്പർ 
ഉത്തരവ് . 


അപ ക്ഷ 


അന്വേഷണം പൂർത്തീകരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ 
സൂചന ( 7 ) പ്രകാരം പി . ആർ . മിനിട്സ് സമർപ്പിച്ചിട്ടുള്ളതാണ് . 
ആ യത് ഞാൻ വിശ ദ മായി പരിശോധിച്ചു . നിങ്ങൾക്ക് 
എ തി രെ യുള്ള ആരോ പണം തെളി വിൽ വ രു ന്നു വെന്ന് 
അന്വേഷണ ഉദ്യോഗസ്ഥൻ പി . ആർ . മിനിട്സിൽ നിഗമനം 
ചെയ്തിരിക്കുന്നു . അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനത്തോട് 
ഞാൻ പൂർണ്ണ മായും യോജിക്കു ന്നു . നിങ്ങൾക്കെ തിര 
തെളിവിൽ വന്നിട്ടുള്ള കുറ്റത്തിന് ശിക്ഷയായി 23-3-2020 -ാം 
തീയതി മുതൽ നിങ്ങളെ സർവീസിൽ നിന്നും നീക്കം 
ചെയ്യുന്നതിന് ( Removal from service ) ഞാൻ സോപാധികമായി 
തീരു മാ നിക്കു ന്നു . എന്റെ സോപാ ധിക തീരു മാനം 
സ്ഥിരപ്പെടുത്താതെ യി രിക്കു വാൻ മതിയായ കാരണങ്ങൾ 
എന്തെങ്കിലും നിങ്ങൾക്ക് ബോധിപ്പിക്കുവാനുണ്ടെങ്കിൽ ആയത് 
ഈ നോട്ടീസ് കൈപ്പറ്റി 15 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ഈ 
ഓ ഫീ സിൽ 

സമർപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
പരിധിയ്ക്കുള്ളിൽ നിങ്ങളിൽ നിന്നും സമാധാനം ലഭിക്കാത്ത 
പക്ഷം മേപ്പടി തീരുമാനത്തിൽ നിങ്ങൾക്ക് ആക്ഷേപം ഒന്നും 
തന്നെയില്ല എന്ന നിഗമനത്തിൽ ആയത് സ്ഥിരപ്പെടുത്തി 
ഉത്തരവാകുന്നതായിരിക്കും . 


( 7 ) 26 -4-2021 -ാം തീയതി No. 218 / PR - 1 / 2020 / PKNM 

നമ്പരായി പോലീസ് ഇൻസ്പെക്ടർ പൊൻകുന്നം 
സമർപ്പിച്ച പി . ആർ . മിനിട്സും അനുബന്ധരേഖകളും , 
ശ്രീ . സജി മാത്യു , CPO K 6325 എന്ന നിങ്ങൾ കോട്ടയം 
ഡി എച്ച് ക്യു - വിൽ പ്രവർത്തിയെടുത്ത് വരവേ , സമർപ്പിച്ചിരുന്ന 

പകാ രം നിങ്ങൾ ക്ക് വിദേശത്ത് ജോലി 
നോക്കുന്ന തിനു വേണ്ടി സൂചന ( 3 ) ഉത്തരവ് പ്രകാരം 5 
വർഷത്തെ ശൂന്യവേതനാവധി അനുവദിച്ചിരുന്നതും നിങ്ങൾ 

തീയ തി മുതൽ ടി അവ ധി യിൽ 
പ്രവേശിച്ചിരുന്നതുമാണെന്നും തുടർന്ന് നിങ്ങൾ സമർപ്പിച്ചിരുന്ന 
അപേക്ഷ യുടെ അടിസ്ഥാ ന ത്തിൽ സൂചന ( 4 ) ഉത്തരവ് 
പകാരം ടി അവധി 5 വർഷ ത്തക്ക് കൂടി നീട്ടി 
അനുവദിച്ചിട്ടുള്ളതും ആണെന്നും പിന്നീട് നിങ്ങൾ വീണ്ടും 
സമർപ്പിച്ചിരുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ സൂചന ( 5 ) 
ഉത്തരവ് പ്രകാരം ടി അവധി 5 വർഷത്തേക്ക് ഒരിക്കൽ കൂടി 
നീട്ടി അനു വ ദി ച്ചിട്ടു ള്ള തു മാ ണെ ന്നും ഇപ കാ രം 
അ നു വ ദി ച്ചി രു ന്ന ശൂന്യ വ ത ന വ ധിക്കു ശ ഷ 
23 - 3 - 2020 -ാം തീയതി നിങ്ങൾ സേവ ന ത്തിൽ തിരികെ 
ഹാജ രാ കേ ണ്ട താ യി രു ന്നു വെന്നും എന്നാൽ നിങ്ങൾ 
നാളിതുവരെ സേവനത്തിൽ ഹാജരാകാതെ അനധികൃതമായി 
സേവനത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് എന്നും മറ്റും 
സൂ ചന് ഫ യ ലിലും മറ്റു അനു ബന്ധ രേഖ ക ളിലും 
പരാമർശിച്ചിരിക്കുന്നു . 


23-3-2005-50 


സമ യ 


ജില്ലാ പോലീസ് ആഫീസറുടെ 
കാര്യാലയം , 

ശില്പാ ദ്യാവയ്യ ഐ . പി . എസ് , 
കോട്ടയം . 

ജില്ലാ പോലീസ് മേധാവി . 


596 


Digitally signed by Salim 
A 
Date : 2021.09.25 
11:02:22 + 05'30 ' 


